O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 25 
Tuesday , 25th January 2022 


1197 മകരം 11 


1943 മാഘം 5 


11th Makaram 1197 


5th Magha 1943 


വാല്യം 11 


നമ്പർ 


4 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3682 


KERALA GAZETTE 


Part III 


Malappuram District 


Nilambur Taluk 


NOTICE 


നമ്പർ : B3-4642021 


18-01-2022 


അനന്തരാവകാശ 


നിലമ്പൂർ താലൂക്കിൽ നിലമ്പൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വീരാൻ പട്ടിക്കാടൻ ഹൌസ് , നിലമ്പൂർ 
ആർ.എസ്.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി നിലമ്പൂർ വില്ലേജിൽ പരേതൻറെ മകൻ മുഹസിൻ , പട്ടിക്കാടൻ ഹൌസ് , നിലമ്പൂർ ആർ . എസ് . പി . ഒ , 
ബോധിപ്പിച്ച അപേക്ഷ നിലമ്പൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-12-2006 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ പിതാവ് വർഷങ്ങൾക്കു മുമ്പ് മരണപ്പെട്ടിട്ടുളളതാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മറിയുമ്മ 


ഭാര്യ 


54 


2 


ആരിഫ 


മകൾ 


40 


3 


മകൾ 


39 


4 


| ആസിഫ 
| മുഹസിൻ 
| കദിയമുണ്ണി ( 19-10-2021 ന് മരണപ്പെട്ട 


| മകൻ 


33 


5 


മാതാവ് 


നമ്പർ : B3-6697 / 2021 


18-01-2022 


നിലമ്പൂർ താലൂക്കിൽ അമരമ്പലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുമാരൻ നായർ ആതിര , ഉപ്പുവളളി , 
അമരമ്പലം പി . ഒ എന്നയാളുടെ 

അവകാശികൾക്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി അമരമ്പലം വില്ലേജിൽ പരേതൻറെ ഭാര്യ ലീലാവതി അമ്മ , ആതിര , ഉപ്പുവളളി , അമരമ്പലം പി.ഒ , 
ബോധിപ്പിച്ച അപേക്ഷ അമരമ്പലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-08-1991 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ലീലാവതി അമ്മ 


ഭാര്യ 


83 


2 


കോമള നന്ദിനി 


മകൾ 


63 


3 


ശാന്തകുമാരി 


മകൾ 


61 


4 


പ്രേമചന്ദ്രൻ 


മകൻ 


59 


5 


രാമായി ഉഷാകുമാരി 


മകൾ 


56 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3683 


Revenue Department 


25th January 2022 


6 


| പാർത്ഥസാരഥി രാമായി 


മകൻ 


53 


7 


ശ്രീരംഗനാഥൻ 


| മകൻ 


50 


നമ്പർ 


B - 6266 / 2021 


18-01-2022 


നിലമ്പൂർ താലൂക്കിൽ അകമ്പാടം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അശോകൻ രാമത്തുപറമ്പിൽ ഹൌസ് 
നമ്പൂരിപ്പൊട്ടി , എരഞ്ഞിമങ്ങാട് പി . ഒ , അകമ്പാടം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അകമ്പാടം വില്ലേജിൽ പരേതൻറെ മകൻ അനന്ദു . ആർ.പി , 
രാമത്തുപറമ്പിൽ ഹൌസ് , നമ്പൂരിപ്പൊട്ടി , എരഞ്ഞിമങ്ങാട് പി.ഒ , ബോധിപ്പിച്ച അപേക്ഷ അകമ്പാടം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-07-2012 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അനന്തു 


മകൻ 


19 


2 


അതുൽ 


മകൻ 


16 


3 


കുറുമ്പ് 


മാതാവ് 


75 


4 


ഷാനി പി.എ 


ഭാര്യ 


38 


നമ്പർ : B3-31 2022 


19-01-2022 


നിലമ്പൂർ താലൂക്കിൽ അകമ്പാടം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പൊന്നപ്പൻപിളള ഇടത്തിൽ ഹൌസ് , 
എരഞ്ഞിമങ്ങാട് പി.ഒ , എളമ്പിലാക്കാട് . എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അകമ്പാടം വില്ലേജിൽ പരേതൻറെ മകൻ ദേവദാസ്.ഇ.പി , ഇടത്തിൽ ഹൌസ് , 
എരഞ്ഞിമങ്ങാട് പി.ഒ , എളമ്പിലാക്കാട് . , ബോധിപ്പിച്ച അപേക്ഷ അകമ്പാടം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-02-1993 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ചിന്നമ്മാൾ 


| മകൾ 


76 


2 


മകൻ 


73 


3 


| മകൾ 


70 


4 


| മകൻ 


65 


5 


ഈശ്വരമൂർത്തിപിള 
| ദ്രൗപതിയമ്മാൾ എന്ന മണിയമ്മ 
| നീലകണ്ഠപിള്ള എന്ന മോഹൻദാസ് 
| രാമകൃഷ്പിളള 
കാർത്ത്യായനി അമ്മാൾ എന്ന തങ്കച്ചി 
ബാലചന്ദ്രൻ 
ദേവദാസ് . ഇ.പി 


മകൻ 


63 


6 


മകൾ 


61 


7 


മകൻ 


58 


00 


8 


മകൻ 


54 


9 


രാജമ്മാൾ.ജി ( 13-03-2005 ന് മരണപ്പെട്ട ) 


മാതാവ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3684 


KERALA GAZETTE 


Part III 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3685 


Revenue Department 


25th January 2022 


Malappuram District 


Nilambur Taluk 


NOTICE 


നമ്പർ : B3-12271 / 2021 


17-01-2022 


അനന്തരാവകാശ 


നിലമ്പൂർ താലൂക്കിൽ നിലമ്പൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചു 

ിച്ചുപോയ പാത്തുമ്മ ഉളളാട്ടിൽ ഹൌസ് , വല്ലപ്പുഴ , 
നിലമ്പൂർ ആർ.എസ്.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി നിലമ്പൂർ വില്ലേജിൽ പരേതയുടെ മകൻ അബ്ബാസ് , ഉളളാട്ടിൽ ഹൌസ് , വല്ലപ്പുഴ , നിലമ്പൂർ 
ആർ.എസ്.പി.ഒ , ബോധിപ്പിച്ച അപേക്ഷ നിലമ്പൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-08-1983 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും 
മരണപ്പെട്ടിട്ടുളളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി . 

കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


71 


2 


മകൻ 


73 


അമീർ ഉള്ളാട്ടിൽ 
അബ്ബാസ് 
കദിയ ( 26/08/1990 ന് മരണപ്പെട്ടു ) 

സൈനബ ( 05/01/2002 ന് മരണപ്പെട്ട ) 


3 


| മകൾ 


4 


മകൾ 


നമ്പർ : B3-122742021 


17-01-2022 


നിലമ്പൂർ താലൂക്കിൽ നിലമ്പൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കദിയ ഉളളാട്ടിൽ ഹൌസ് , വല്ലപ്പുഴ , നിലമ്പൂ 
ർ ആർ.എസ്.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി നിലമ്പൂർ വില്ലേജിൽ പരേതയുടെ സഹോദരൻ അബ്ബാസ് , ഉളളാട്ടിൽ ഹൌസ് , വല്ലപ്പുഴ , നിലമ്പൂർ 
ആർ.എസ്.പി. ഒ , ബോധിപ്പിച്ച അപേക്ഷ നിലമ്പൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-08-1990 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ 
മരണപ്പെട്ടിട്ടുളളതാണ് . പരേത അവിവാഹിതയാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സഹോദരൻ 


73 


2 


| അബ്ബാസ് 
അമീർ ഉള്ളാട്ടിൽ 
| ഉള്ളാട്ടിൽ സൈനബ ( 05-01-2002 ൽ മരണപ്പെട്ടു ) 


സഹോദരൻ 


71 


3 


സഹോദരി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3686 


KERALA GAZETTE 


Part III 


Malappuram District 


Nilambur Taluk 


NOTICE 


നമ്പർ : B3-78132021 


19-01-2022 


അവകാശ 


നിലമ്പൂർ താലൂക്കിൽ അമരമ്പലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷൗക്കത്തുന്നീസ വലിയപീടികക്കൽ 
ഹൌസ് , മേലേകൂറ്റമ്പാറ , അമരമ്പലം പി . ഒ എന്നയാളുടെ അവകാശികൾക്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അമരമ്പലം വില്ലേജിൽ പരേതയുടെ മകൻ അബ്ദുൽ നാസർ.വി.പി , വലിയപീടികക്കൽ 
ഹൌസ് , മേലേകൂറ്റമ്പാറ , അമരമ്പലം പി.ഒ , ബോധിപ്പിച്ച അപേക്ഷ അമരമ്പലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-11-2017 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ 
മാതാപിതാക്കളും ഭർത്താവും മരണപ്പെട്ടിട്ടുളളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലു 
ം ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


52 


2 


അബ്ദുൽ നാസർ.വി.പി 
സുഫൈറത്ത് 
അസ്കർ കബീർ 


മകൾ 


44 


3 


മകൻ 


39 


നമ്പർ : B3-7717 / 2021 


19-01-2022 


നിലമ്പൂർ താലൂക്കിൽ തിരുവാലി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അഹമ്മദ് കുട്ടി കുപ്പനത്ത് ഹൌസ് , 
തിരുവാലി പി . ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി തിരുവാലി വില്ലേജിൽ പരേതൻറെ മകൻ മുഹമ്മദ് മുബഷീർ.കെ , കുപ്പനത്ത് ഹൌസ് , തിരുവാലി പി.ഒ , 
ബോധിപ്പിച്ച അപേക്ഷ തിരുവാലി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-06-2012 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസ 

സരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഹാജറ.സി 


ഭാര്യ 


54 


2 


മകൻ 


39 


3 


മകൾ 


36 


| മുഹമ്മദ് മുബഷീർ.കെ . 
| മുഹസിൻ സിയാസ്.കെ 
| മുഫീന.കെ 
| മുഷീറ.കെ 


4 


മകൾ 


34 


5 


| മകൾ 


34 


| 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3687 


Revenue Department 


25th January 2022 


നമ്പർ : B3-88342021 


20-01-2022 


നിലമ്പൂർ താലൂക്കിൽ തിരുവാലി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹരിദാസൻ.സി പൊട്ടാലമ്മൽ ഹൌസ് 
കോഴിപ്പറമ്പ് , പുന്നപ്പാല പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തിരുവാലി വില്ലേജിൽ പരേതൻറെ മകൻ യദുൽഹരി.സി , പൊട്ടാലമ്മൽ ഹൌസ് , 
കോഴിപ്പറമ്പ് , പുന്നപ്പാല പി.ഒ , ബോധിപ്പിച്ച അപേക്ഷ തിരുവാലി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാവ് 
മരണപ്പെട്ടിട്ടുളളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| യമുന.വി.ജി 


ഭാര്യ 


43 


2 


മകൾ 


23 


ചൈതന്യ.സി 
യദുൽഹരി.സി 


3 


മകൾ 


19 


നമ്പർ : B3-104802021 


20-01-2022 


നിലമ്പൂർ താലൂക്കിൽ വണ്ടൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചു പോയ കുഞ്ഞാലൻ കുട്ടി കോടിതൊടിക 
പറക്കോട്ടിൽ ഹൌസ് , കുറ്റിയിൽ , വാണിയമ്പലം പി.ഒ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വണ്ടൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ റുഖിയ . കെ.ടി , 
പറക്കോട്ടിൽ ഹൌസ് , അൽഫുർഖാന് എതിർവശം , കുറ്റിയിൽ പി.ഒ , വാണിയമ്പലം , ബോധിപ്പിച്ച അപേക്ഷ വണ്ടൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20 
10-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുളളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


റുഖിയ . ടി 


ഭാര്യ 


58 


2 


മകൾ 


40 


സബ്നു . 

.കെ.ടി 
റഷ.കെ.ടി 


3 


| മകൾ 


24 


4 


അൻവർ സാദത്ത് 


സഹോദരൻ 


46 


നമ്പർ : B3-8556 / 2021 


20-01-2022 


നിലമ്പൂർ താലൂക്കിൽ പോത്തുകല്ല് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുധീഷ്.എസ് അപ്പൻകാപ്പ് കോളനി 
മുണ്ടേരി പി.ഒ , പോത്ത്കല്ല് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പോത്തുകല്ല് വില്ലേജിൽ പരേതൻറെ ഭാര്യ ഷൈനി.കെ , അപ്പൻകാപ്പ് കോളനി , 
മുണ്ടേരി പി.ഒ , പോത്ത്കല്ല് , ബോധിപ്പിച്ച അപേക്ഷ പോത്തുകല്ല് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3688 


KERALA GAZETTE 


Part III 


നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-03-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 . 


ഷനി.കെ 


ഭാര്യ 


21 


2 


കല്യാണി 


| മാതാവ് 


41 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.25 03:18:05 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


